Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


കേ 


രള സർ 


സർക്കാർ . ക 


SERNMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . LVII 


| 


THIRUVANANTHAPURAM, TUESDAY 


No. 1 28 


| 10th July 2012 
2012 ജൂലൈ 10 
19th Ashadha 1934 
1934 ആഷാഢം 19 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


ലേല പരസ്യം 


നമ്പർ സി7 - 15093 / 2012. 


2012 ജൂൺ 5. 


സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം ടി തടി സ്വന്തം ചെലവിൽ 
ആർക്കും നാശ നഷ്ട മു ണ്ടാ ക്കാത്ത രീതിയിൽ കക്ഷി ടി 
സ്ഥലത്തുനിന്നും നീക്കംചെയ്യേണ്ടതാണ്. സാധാരണ സർക്കാർ 
ലേലം സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. 


തടിവിവരം 


കമ 


ഇനം 


GBH 


തടി 


വിറക് 


നമ്പർ 


( M3) 


( M . T .) 


പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ എഴുമറ്റൂർ 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 26- ൽ റീസർവെ നമ്പർ 281/ 16 - ൽപ്പെട്ട 
എൽ. എ ./ 1/87 /എഴുമറ്റൂർ നമ്പർ പട്ടയപ്രകാരമുള്ള 06.80 ആർ 
വസ്തുവിൽ റിസർവ് ചെയ്ത് നിർത്തിയിരിക്കുന്ന 2 തേക്കു 
മരങ്ങൾ 4 - 8 - 2012 -ാം തീയതി പകൽ 11 മണിക്ക് എഴുമറ്റൂർ 
വില്ലേജാഫീസിൽ വച്ച് ജില്ലാ കളക്ടറോ അദ്ദേഹം ചുമതല 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലംചെയ്ത 
വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യം കെട്ടിവെച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ഏറ്റവും കൂടുതൽരൂപയ്ക്ക് ലേലം വിളിക്കുന്നയാളിന്റെ പേരിൽ 
ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ലേല തുക മുഴുവനും 
നികുതിയടക്കം അപ്പോൾതന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലം 


1 . 691 


(CM) 
200 
132 


- 1 
- 2 


0. 551 


തേക്ക് 
തേക്ക് 


132 


0.706 


0 . 706 


- 0 .303 


കളക്ടറേറ്റ്, 
പത്തനംതിട്ട . 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


